37 


Kothamangalam Taluk 


പരസ്യം 


മുകളിൽ പേർ ചേർത്തിട്ടുള്ളവരാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ കോതമംഗലം തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി ആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . 
കാ ലാ വ ധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


( 1 ) 
നമ്പർ എ4-3653 / 2021 . 

2021 മാർച്ച് 16 . 
കോതമംഗലം താലൂക്കിൽ കുട്ട മം ഗലം വില്ലേജിൽ 
പിറ ക്കു ന്നം 

ക ര യിൽ കുഴി മ റ്റ ത്തിൽ വീട്ടിൽ 
കെ . വി . ജോസഫ് ഭാര്യ തസ്യാമ്മ ജോസഫ് എന്ന 
ത്രേസ്യാ ജോസഫ് എന്നവർ 6-2-2021 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . 
വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി ടിയാന്റെ 
നിയമാനുസൃത അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതയുടെ 
ഭർത്താവ് കെ . വി . ജോസഫ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
കുട്ടമംഗലം വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തിയതിൽ താഴെ പേര് പറയുന്നവരാണ് അവകാശികളെന്ന് 
അറിവായിരിക്കുന്നു . 


താലൂക്കാഫീസ് , 
കോതമംഗലം . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


THRISSUR DISTRICT 


Talappilly Taluk 


പേര് 


വയസ് 


പരസ്യം 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


( 1 ) 


1 


83 


നമ്പർ ബി7-181 / 2021 . 


2021 മാർച്ച് 18 . 


2 


51 


3 


46 


4 


44 


3 


തല പ്പിള്ളി താലൂക്കിൽ മുണ്ട ത്തി ക്കോട് വില്ലേജിൽ 
ചെറുവത്തൂർ വീട്ടിൽ ഈനാശു എന്നയാൾ മരിച്ചുപോയെന്നും 
ടിയാന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ മകൻ വർഗ്ഗീസ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേ ജാഫീ സർ മുഖാ ന്തിരം അന്വേ ഷണം 
നടത്തിയതിൽ ടിയാൻ 30-6-1966 -ാം തീയതി മരിച്ചുപോയെന്നും 
പരേതന്റെ അവകാശികളായി 

പറ യു ന്ന 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


5 


41 


താഴ 


കെ . വി . ജോസഫ് 

ഭർത്താവ് 
അരുൺ ജോസഫ് 

മകൻ 
കുഴിമറ്റത്തിൽ 
ആനന്ദ് ജോസഫ് 

കുഴിമറ്റത്തിൽ 
കുഴിമറ്റത്തിൽ ജോസഫ് 

ആവിഷ് 
അജയിൻ ജോസഫ് 

കുഴിമറ്റത്തിൽ 
അഞ്ജു ജോസഫ് 

മകൾ 
കുഴിമറ്റത്തിൽ 
മുകളിൽ പേർ ചേർത്തിട്ടുള്ളവരാണ് പരേതയുടെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ കോതമംഗലം തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി ആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . 
കാ ലാ വ ധി കഴിഞ്ഞാ 

തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


2 


6 


37 


കമ 


പേര് 


മരണപ്പെട്ട 

വയസ് 
ആളുമായുള്ള ബന്ധം 


നമ്പർ 


1 


വർഗ്ഗീസ് , സി . ഇ . 


മകൻ 


74 


2 


വെറോണിക്ക , സി . ഇ . 


മകൾ 


72 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തലപ്പിള്ളി 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 2 ) 


( 2 ) 
നമ്പർ എ4-3696 / 2021 . 

2021 മാർച്ച് 16 . 
കോതമംഗലം താലൂക്കിൽ കുട്ട മം ഗലം വില്ലേജിൽ 
നെല്ലിമറ്റം കരയിൽ കാക്കനാട്ട് വീട്ടിൽ കെ . സി . കോര മകൻ 
സജി കോര എന്നയാൾ 27-1-2021 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . 
വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി ടിയാന്റെ 
നിയമാനുസൃത അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് 
കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
ഭാര്യ ലിറ്റി ജോർജ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ കുട്ടമംഗലം 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിയതിൽ 
താഴെ പേര് പറയുന്നവരാണ് അവകാശികളെന്ന് 
അറിവായിരിക്കുന്നു . 


നമ്പർ ബി7-3154 / 2021 . 


2021 മാർച്ച് 18 . 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


തല പ്പിളളി താലൂ ക്കിൽ തിച്ചുർ 

വില്ലേ ജിൽ 
ചെറുപാറമഠത്തിൽ വീട്ടിൽ സി . എം . ബാലകൃഷ്ണൻ നായർ 
എന്നയാൾ മരിച്ചുപോയെന്നും ടിയാന്റെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൾ 
ചെറുപാറപുത്തൻപുരയിൽ നളിനി സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേ ജാഫീ സർ മുഖാ ന്തിരം അന്വേഷണം 
നടത്തിയതിൽ ടിയാൻ 3-2-2013 -ാം തീയതി മരിച്ചുപോയെന്നും 
പരേതന്റെ അവകാശികളായി 

പറ യു ന്ന 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


1 


ലിറ്റി ജോർജ് 


53 


ഭാര്യ 
മകൾ 


2 


ഹെലൻ സജി 


21 


താഴ 


5 


3 


ഐറിൻ സജി 


19 


Gaz . No. 22 / 2021 / DTP ( CLR - Supplement ) . 


211 


Salim A 


Digitally signed by Salim A 
Date : 2021.07.16 12:20:12 
+ 05'30 ' 


